Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg . No. KL / TV ( N )/ 634/ 2018-20 


GOVERNMENT 


കയ 


സാം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 19 
19th May 2020 
1195 ഇടവം 5 
5th Idavam 1195 


നമ്പർ 


20 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 29 
29th Vaisakha 1942 


PART III 


Commissionerate of Land Revenue 


19th MAY 2020 ) 


COMMISSIONERATE OF LAND REVENUE 


3503 


പരതൻ അ വി വാ ഹി ത നാ യി രു ന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശി മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളയാൾ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജ രാ യി രേഖകൾ 
സഹിതം സമർപ്പി ക്കേ ണ്ട താ ണ് . കാ ലാ വധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയ മാനുസൃത അവകാശികൾ മുകളിൽ രേഖപ്പെടു ത്തി 
യിട്ടുള്ളവർ മാത്ര മാ ണെന്ന് കാണിച്ച് ഒരു അ വ കാശ 
സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം കൊട്ടാരക്കര തഹശീൽദാർ മുൻപാക 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


(6 ) 


നമ്പർ എ4-232732019. 


2020 ജനുവരി 3. 


താലൂക്കാഫീസ്, 


( ഒപ്പ്) 
തഹശീൽദാർ. 


കൊട്ടാരക്കര. 


Kunnathoor Taluk 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ വെളിയം വില്ലേജിൽ 
വെളിയം പി . ഒ ., മാലയിൽ, കാരോട്ട് മംഗലത്ത് വീട്ടിൽ 
ശിവരാമൻ നായർ 4-7-2016 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ 
സര സ്വ തി യമ്മ കാ ട്ടാ ര ത ര തഹ ശീൽദാർ മു മ്പാക 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശിയായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പരസ്യം 


നമ്പർ എ3-337 | 2020. 


2020 ജനുവരി 28. 


പേര് 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


18 


കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട വില്ലേജിൽ 
മുതുപിലാക്കാട് പടിഞ്ഞാറ് മുറിയിൽ ലതാ ഭവനം വീട്ടിൽ 
കരുണാകരൻ പിള്ള 9-8-2019 -ാം തീയതി മരണമടഞ്ഞതിനാൽ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടിപരേതന്റെ ഭാര്യ 
ഭവാനി പിള്ള അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . ഈ 
അപേ ക്ഷ യിൻ മേൽ ശാസ്താം കോട്ട വില്ലേജാഫീ സർ 
മു ഖാ ന്തിരം നട ത്തിയ അന്വേ ഷ ണത്തിലും അവ കാശ 
വിചാരണയിലും 

സർട്ടി ഫിക്കറ്റ് പ് കാ രവും 
കരുണാകരൻ പിള്ള 9-8-2019 -ാം തീയതി മരണമടഞ്ഞതായും 
പരതന്റെ അ വ കാ ശിക ളാ യി ചുവടെ ചേർക്കു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


സരസ്വതിയമ്മ 

ഭാര്യ 
പരേതന് 

സന്താ ന ങ്ങ ൾ ഇല്ല . ടിയാന്റെ മാതാവ് 
മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ നിയമാനുസൃത അവകാശി 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസ 
ത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജ രാ യി രേഖകൾ സഹിതം സമർപ്പിക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മ രണ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭവാനി പിള്ള 


ഭാര്യ 


70 


( 7 ) 


2 


ശീലത , ബി . 


മകൾ 


44 


നമ്പർ എ4-21304 ;2019 . 


2020 ജനുവരി 31. 


3 


ശ്രീകുമാർ, കെ . 


മകൻ 


42 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കൊട്ടാരക്കര താലൂക്കിൽ എഴു കോൺ വില്ലേ ജിൽ 
എ ഴു കോൺ മൂറിയിൽ വാറൂർ ബംഗ്ലാ വിൽ വീട്ടിൽ 
സി . എൻ. രാജീവ് 15-10-2018- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരിലുള്ള വസ്തുവിന്റെ കയവിക യ ത്തിനും മറ്റ് ഇതര 
ആവ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ അനിതകുമാരി 

കൊ ട്ടാ ര ക്ക ര തഹ ശീൽദാർ മു മ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


മരണമടഞ്ഞ കരുണാകരൻപിള്ളയുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയപരിധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


അനിതകുമാരി 


ഭാര്യ 


52 


താലൂക്കാഫീസ്, 
കുന്നത്തൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


2 


അനന്ദു , വി . ആർ. 


മകൻ 


29 


39 


